മലങ്കര സുറിയ്യാനി കത്തോലിക്കാ സഭ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


PATRON 

HIS BEATITUDE CARDINAL 

MORAN MOR BASELIOS CLEEMIS 
MAJOR ARCHBISHOP CATHOLICOS 


EDITOR 
FR. JOHNSON PUTHUPARAMPIL 


EDITORIAL MEMBERS 
FR. GEEVARGHESE EZHIYATH 


FR. ARUN ERATH 

FR. JACOB KALLUVILAYIL 

FR. THOMAS KUTTIYIL 

FR. THONDUPARAMPIL SAMUEL 

FR. VARGHESE PULLUMVILATHEKKETHL 
FR. ANU JOSE KUNNIL 

FR. CYRIL THOMAS 

SR. JOVITTA THERESE D.M. 

MR. VARGHESE GEORGE KOCHUVILA 


MR. PRADEEP GEORGE 


DESIGN ൭ LAYOUT 


JUSTIN P STEPHEN 
(MISTICA CREATIONS : 9746 186059) 


CONTACT 
8281221234 


(CATECHISM DIRECTOR, TVM MAJOR ARCHDIOCESE) 
GMAIL : catechismtrivandrum@gmail.com 


/ AY 


“സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും” - ക്രിസ്തുവിന്റെ ഈ വചനങ്ങള്‍ ഈ 
കാലഘട്ടത്തില്‍ ഒരു വെല്ലുവിളിയാണ്‌. ലോകത്തിന്റെ മിക്ക രംഗങ്ങളില്‍ നിന്ന്‌ സത്യവും 
നീതിയും സ്വാതന്ത്യവും ചോര്‍ന്നു പോകുന്ന ഈ കാലഘട്ടത്തില്‍ നാം ഒരിക്കല്‍ കൂടി 


നമ്മുടെ രാജ്യത്തിന്റെ 75-൦ സ്വാതന്ത്യ ദിന വാര്‍ഷികം ആചരിക്കുന്നു. നമ്മുടെ നാടിന്റെ 


സ്വാതന്ത്യത്തിനുവേണ്ടി ധീരമായി പോരാടിയ നമ്മുടെ നേതാക്കളെ നമുക്ക്‌ അനുസ്മരിക്കാം. 
രക്തസാഷികളുടെ ഓര്‍മ്മയില്‍ ശിരസ്‌ നമിക്കാം. നല്ലൊരു രാജ്യ സ്നേഹിയായി, ഉത്തമ പൌരനായി, 


രാജ്യത്തിന്റെ പുരോഗതിയില്‍ പങ്കു ചേരുന്നതിനായി പ്രതിജ്ഞ ചെയ്യാം. 


സ്വാതന്ത്യമെന്ന പദത്തിന്റെ ഏറ്റവും ഉദാത്തമായ അര്‍ത്ഥം സംമ്പൂര്‍ണ്ണമായ വിട്ടുകൊടുക്കലാണെന്ന്‌ പഠിപ്പിച്ച പരി. 
കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണ തിരുനാള്‍ നാം ആഗസ്റ്റ്‌ 15 ന്‌ ആചരിക്കുമ്പോള്‍ എല്ലായ്‌പ്പോഴും എന്നും 
ദൈവഹിതത്തിന്‌ നമ്മെ തന്നെ സമര്‍പ്പിക്കാന്‍ അമ്മ നമ്മോട്‌ ആവശ്യപ്പെടുകയാണ്‌. സ്വാതന്ത്യം ഒരു ലക്ഷ്യമല്ല. 
ഒരു മാര്‍ഗ്ഗമാണ്‌ എന്ന്‌ നാം തിരിച്ചറിയണം. ദൈവസംസര്‍ഗ്ഗത്തിനുള്ള ദൈവീകമായ വഴിയാണ്‌ സ്വാതന്ത്യം. 
ഒരുവന്‍ തന്നെ പിടിച്ചു മുറുക്കുന്ന ബന്ധനങ്ങളില്‍ നിന്ന്‌ വിടുവിച്ച്‌ ദൈവകരങ്ങളില്‍ തന്നെ തന്നെ എടുത്തു 
വയ്ക്കുമ്പോള്‍ അയാള്‍ സ്വതന്ത്രനാവുകയാണ്‌. 

ഈ മാസത്തില്‍ നാം വിശ്വാസ പരിശീലനദിനം ആചരിക്കുകയാണല്ലോ. 
ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുവാനും, പ്രഘോഷിക്കാനും, ജീവിക്കാനും നമ്മെ കൂടുതല്‍ സഭാത്മക 
ജീവിതത്തിലും, വിശുദ്ധ ജീവിതത്തിലും വളര്‍ച്ച പ്രാപിക്കാനും, ഒരുക്കുന്ന ദിനമാണല്ലോ ഇത്‌. വിശ്വാസം 
തകര്‍ന്നുപോകുന്ന ജീവിത സാഹചര്യത്തില്‍ യേശുവിനെ മുറുകെ പിടിക്കാനും യേശു നേടി തന്ന രക്ഷയില്‍ 
പങ്കാളിയാകാനും മറ്റുളളവരെ യേശുവിന്റെ സ്നേഹം അറിയിക്കാനും നാം തയ്യാറാകണം. നാമായിരിക്കുന്ന 
ഭവനങ്ങളിലും പളളികളിലും പഠന സ്ഥലങ്ങളിലും യേശുവിന്റെ സ്നേഹം പകര്‍ന്നുകൊടുക്കാനും യേശുവിലുള്ള 
വിശ്വാസത്തില്‍ അടിയുറച്ച്‌ ജീവിക്കാനും വാക്കിലും പ്രവൃത്തിയിലും ഉത്തമ ക്രിസ്തു സാക്ഷിയായി ജീവിക്കാനും 
നമുക്ക്‌ സാധിക്കണം. 

ആഗസ്റ്റ്‌- സെപ്റ്റംബര്‍ മാസങ്ങളില്‍ നമ്മുടെ സണ്ടേസ്‌കൂള്‍ കലോത്സവങ്ങള്‍ 
ജില്ലകളില്‍ നടക്കുകയാണല്ലോ. ദൈവം തന്ന കഴിവുകള്‍ പ്രകടിപ്പിക്കാനും വളര്‍ത്താനുമുള്ള വേദിയാണല്ലോ 
കലോത്സവം. നമ്മുടെ രചന, കലാ വാസനകളെ ദൈവത്തിന്റെ ദാനമായി കരുതി മത്സരത്തില്‍ പങ്കെടുക്കുകയും 


മറ്റുളളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. വിജയം നേടുക എന്നതിലുപരിയായി വിശ്വസ്തതയോടെ നമ്മുടെ 
ജീവിതത്തെ നോക്കി കാണുവാന്‍ ഏവര്‍ക്കും ഇടയാകട്ടെ. ” 


പ്രാര്‍ത്ഥനയോടെ, 
ഫാ. ജോണ്‍സണ്‍ പുതുപ്പറമ്പില്‍ 
ഡയറക്ടര്‍ 


വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ 
വിശുദ്ധ പദവിയിലേക്ക്‌ ഉയര്‍ത്തുന്നതിനായുള്ള പ്രാര്‍ത്ഥന 


പിതാവും പുൂര്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക 
ദൈവമേ, അങ്ങേയ്ക്ക്‌ ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങള്‍ 


അര്‍പ്പിക്കുന്നു. 


പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാല്‍ 
കാലത്തിന്റെ തികവില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ 
അങ്ങ്‌ രൂപം നല്‍കി. അതിനെ വളര്‍ത്തി നയിക്കുന്നതിനായി 
വന്ദ്യതാതനായ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ അവിടുന്ന്‌ നിയോ 
ഗിച്ചു. ആ പുണൃതാതന്റെ വിശുദ്ധിയുടെ പരിമളവും, സ്നേഹത്തിന്റെ 
ഈഷ്മളതയും എല്ലാ ജനപദങ്ങള്‍ക്കും മാതൃകയാകുന്നതിനും 
ആഗോള സഭയ്ക്ക്‌ പൊതുവായും, മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയ്ക്ക്‌ പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാദ്ധ്യസ്ഥം 
കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ വിശുദ്ധ പദവിയിലേയ്ക്കുയര്‍ത്തി അനുഗ്രഹിക്കണമേ 
എന്ന്‌ ഞങ്ങള്‍ താഴ്മയോടെ പ്രാര്‍ത്ഥിക്കുന്നു. 


ആമ്മീന്‍. 


1 സ്വ. 1 കൃപ. 1 ത്തി. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
സണ്ടേസ്‌കൂള്‍ ദിനം - 2022 
ബഹു. വൈദീകരേ, സന്യസ്തരേ, അധ്യാപകരേ, മാതാപിതാക്കളേ, ്രീയ വിദ്യാര്‍ത്ഥികളേ, 
ഏവര്‍ക്കും ര്രീയേക ദൈവനാമത്തിന്‌ വന്ദനം! 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ഈ വര്‍ഷത്തെ വിശ്വാസ പരിശീലന 
ദിനം ആഗസ്റ്റ്‌ മാസം 7-ാം തീയതി നാം ആചരിക്കുകയാണല്ലോ. തിരുസഭയുടെ ചരിത്ര 
ത്തില്‍ വേദോപദേശത്തിന്‌ അടിസ്ഥാനമിട്ട പുണ്യവാനാണ്‌ ലിയോണ്‍സിലെ വി. 
ഐറേനിയസ്‌. ഈ വര്‍ഷം ആരംഭത്തില്‍ അദ്ദേഹത്തെ സാര്‍വത്രീക സഭയുടെ വേദ 
പാരംഗതനായി പരി. ഫ്രാന്‍സീസ്‌ മാര്‍പാപ്പാ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പസ്തോലിക 
പ്രബോധനങ്ങളുടെ വിശദീകരണം എന്ന പേരില്‍ സഭയുടെ ആദ്യ മതബോധന 
ഗ്രന്ഥം എഴുതിയ ഈ പുണ്യവാന്‍ ചരിത്രത്തിലൂടെ ദൈവം മനുഷ്യനെ പഠിപ്പിക്കു 
ന്നതിനെ പറ്റി വിശദമായി സംസാരിക്കുന്നുണ്ട്‌. മനുഷ്യന്റെ വീഴ്ചകളെയും പരാജയങ്ങളെയും 
കണക്കിലെടുക്കാതെ ദൈവം മനുഷ്യ ചരിത്രത്തോടൊപ്പം നടക്കുന്നു. വീഴ്ചകളില്‍ നിന്ന്‌ 
കരകയറാന്‍ സഹായിക്കുന്നു. അവന്റെ നന്മകളെ പരിപോഷിപ്പിക്കുന്നു. എങ്കിലും 
പാപങ്ങളില്‍ നിന്ന്‌ കരയറാന്‍ സാധിക്കുന്നില്ല എന്ന്‌ കാണുമ്പോള്‍ സ്വന്ത പുത്രനെ 
മനുഷ്യരിലൊരുവനായി അയച്ച, അവന്റെ പീഡാനുഭവും മരണവും വഴി മനുഷ്യവംശ 
ത്തെ രക്ഷിക്കുന്നു. ദൈവം മനുഷ്യനോടപ്പം ക്ഷമാപുര്‍വ്വം യാത്ര ചെയ്ത്‌, സാവകാശം 
സ്വയം വെളിപ്പെടുത്തി മനുഷ്യനെ പഠിപ്പിക്കുകയാണന്ന്‌ വി. ഐറേനിയസ്‌ വിശദീകരി 
ക്കുന്നുണ്ട്‌. ജീവിതത്തിലെ കയ്പുനിറഞ്ഞ അനുഭവങ്ങളിലുടെയും പ്രതിസന്ധികളി 
ലൂടെയും നമ്മെ പഠിപ്പിച്ച്‌ പൂര്‍ണ്ണതിയിലേക്ക്‌ എത്തിക്കുന്ന ദൈവത്തിന്റെ പരിശീലന 
പദ്ധതിയെ പറ്റി ഹ്രെബൊയ ലേഖനത്തിലും പറയുന്നുണ്ട്‌ (ഹെബ്രാ. 12 : 213) 
സഹയാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ ചിത്രമുള്ള മറ്റൊരു വേദഭാഗമാണ്‌ ലൂക്കാ 24 -ല്‍ 
വായിക്കുന്ന എമ്മാവൂസ്‌ അനുഭവം. മറ്റൊരു ഗ്രാമത്തിലേക്ക്‌ നിരാശരും ദു:ഖിതരുമായി 
യാത്ര ചെയ്യുന്ന രണ്ട്‌ ശിഷ്യന്‍മാരോടൊപ്പം ഉത്ഥാനം ചെയ്ത യേശു ഒരു അപരിചി 
തനെപ്പോലെ യാത്ര ചെയ്യുന്നു. അവരുടെ വിഷമങ്ങളെല്ലാം കേട്ട, ദൈവവചനം 
അവര്‍ക്ക്‌ വിശദീകരിച്ചു കൊടുത്ത്‌, തന്റെ പീഡാനുഭവത്തെ ദൈവീകമായി മനസി 
ലാക്കാന്‍ അവരെ സഹായിക്കുന്നു. വിശുദ്ധ ഐറേനിയസ്‌ പറയുന്ന, ഒപ്പം യാത്ര 
ചെയ്ത്‌ സാവാകാശം സ്വയം വെളിപ്പെടുത്തുന്ന, ക്ഷമയോടെ പഠിപ്പിക്കുന്ന ദൈവ 
ത്തിന്റെ ചിത്രമാണ്‌ ഈ സുവിശേഷഭാഗത്തില്‍ നാം കാണുന്നത്‌. 
അസ്വസ്ഥതകള്‍ ഏറിവരുന്ന ഒരു കാലത്താണ്‌ നാം ജീവിക്കുന്നത്‌. ഇത്‌ 
ഏറ്റവുമധികം ബാധിക്കുന്നത്‌ നമ്മുടെ ഇളം തലമുറയെ ആണ്‌. ഒരു വശത്ത്‌ 
ജീവിതത്തിന്റെ സുരക്ഷിത്വം നഷ്ടപ്പെടുന്നത്‌ അവരെ അലട്ടുന്നുണ്ട്‌. മഹാമാരിയുടെ 
പലവിധമായ ഫലങ്ങള്‍, ചുറ്റും വര്‍ദ്ധിച്ചുവരുന്ന വെറുപ്പിന്റെയും അക്രമത്തിന്റെയും 
അന്തരീക്ഷം പരസ്പരബന്ധങ്ങളില്‍ നിന്ന്‌ ചോര്‍ന്നുപോയിരിക്കുന്ന വിശ്വസ്തത, 
ഇങ്ങനെ പലതും അരക്ഷിതത്തിന്റെ ആഴം കൂട്ടുന്നുണ്ട്‌ മറുവശത്ത്‌ സമകാലീന ലോകം 
അവരെ അനവധി കുറുക്കുവഴികള്‍ ഒക്കെ ഇന്നലത്തെ തലമുറ ഇളം പ്രായത്തില്‍ 
തന്നെ പഠിച്ചെടുക്കുന്നു. യുവത്വത്തിലേക്ക്‌ കാല്‍ വയ്ക്കുമ്പോള്‍ സമര്‍പ്പണബോധം 
ലവലേശമില്ലാത്ത താല്‍ക്കാലിക ബന്ധങ്ങളിലൂടെ മറ്റുളളവരെ മുതലെടുക്കുന്നതിനും, 
മനുഷ്യ സമ്പര്‍ക്കം പോലും ആവശ്യമില്ലാത്ത ഡിജിറ്റല്‍ സാമുഹ്യബന്ധങ്ങളില്‍ 


De me 


തൃപ്തിപ്പെടുന്നതിനും, ഒന്നിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ എന്തും ചെയ്യാന്‍ 
സ്വാതന്ത്ര്യമുണ്ടെന്ന്‌ ഭാവിക്കുന്നതിനും അവര്‍ ശീലിക്കുന്നു. ദേശാഭിമാനം, മതം എന്ന 
പേരുകളില്‍ ഇന്ന്‌ മിക്കപ്പോഴും വില്‍ക്കപ്പെടുന്നത്‌ വെറുപ്പും വിദ്വേഷവുമാണ്‌. 
കഥയില്ലാത്ത മൂല്യങ്ങളെ പ്രതിയുള്ള എടുത്തുചാട്ടങ്ങള്‍ വീരകൃത്യങ്ങളായി കൊണ്ടാ 
ടപ്പെടുന്നു. ദൈവാഭിമുഖ്യവും ജീവിതമുല്യങ്ങളും പകര്‍ന്നുകൊടുക്കുന്ന യഥാര്‍ത്ഥ 
മായ മതബോധനം, വിശ്വാസരുപികരണം, ഏറ്റവും പ്രയാസമേറിയ ഒന്നായിമാറിയിരി 
ക്കുന്നു. 
പ്രയാസങ്ങളുടെ ഈ കാലത്തെയും പ്രത്യാശയോടെ കാണാനാണ്‌ എമ്മാവുസി 
ലേക്കുളള വഴിയില്‍ നാം കണ്ടുമുട്ടുന്ന യേശു നമ്മെ പഠിപ്പിക്കുന്നത്‌. ഇളം തലമുറയെ 
വിശ്വാസത്തില്‍ വളര്‍ത്തുന്ന ശുശ്രൂഷയില്‍ ഉള്‍പ്പെട്ടിരിക്കുന്ന എല്ലാവര്‍ക്കും ഏറ്റവും 
ഉന്നതമായ മാതൃക അവിടുന്ന്‌ തന്നെയാണ്‌. എത്ര ക്ഷമയോടെയാണ്‌ അവിടുന്ന്‌ ആ 
ശിഷ്യന്‍മാരുടെ ആവലാതികള്‍ ശ്രദ്ധിക്കുന്നത്‌. വിശ്വാസപരിശീലകര്‍ക്ക്‌ ഏറ്റവുമാവശ്യം 
ഇളം തലമുറയെ കേള്‍ക്കുന്നതിലുളള ക്ഷമയാണ്‌. യേശു ചെയ്യുന്നതുപോലെ 
അവരോടൊപ്പം നടക്കണം. അവരുടെ പ്രശ്നങ്ങള്‍ കേള്‍ക്കണം. ഗുരു മാത്രം 
സംസാരിക്കുകയും ശിഷ്യന്‍മാര്‍ കേട്ടുപഠിക്കുകയും ചെയ്യുന്ന പഴയകാല മാതൃകകള്‍ 
നാം ഉപേഷിച്ചേ തീരു. പരസ്പരം കേള്‍ക്കുന്ന യഥാര്‍ത്ഥ സംഭാഷണങ്ങള്‍ ഉണ്ടാ 
കുമ്പോഴാണ്‌ സന്ദേശങ്ങള്‍ ജീവിതത്തെ തൊടുന്ന രീതിയില്‍ കൈമാറാന്‍ 
സാധിക്കുന്നത്‌. യേശു ക്ഷമയോടെ കേള്‍ക്കുന്നു എന്നതുപോലെ പ്രധാനമാണ്‌ 
അവിടുന്ന്‌ നല്‍കുന്ന മറുപടിയും. മോശ മുതല്‍ എല്ലാ പ്രവാചകന്‍മാരും 
വിശുദ്ധലിഖിതങ്ങളില്‍ തന്നെക്കുറിച്ച്‌ എഴുതിയിരിക്കുന്നതെല്ലാം അവന്‍ അവര്‍ക്ക്‌ 
വിശദീകരിച്ചു കൊടുത്തു എന്നാണ്‌ ലൂക്കാ എഴുതുന്നത്‌ (24,27). ശിഷ്യന്‍മാരുടെ 
ആശയകുഴപ്പങ്ങളിലേക്ക്‌ യേശു പുതിയ ആശയങ്ങള്‍ ചേര്‍ക്കുകയല്ല അവിടുന്ന്‌ 
സംസാരിക്കുന്നത്‌ എഴുതപ്പെട്ട വചനത്തില്‍ നിന്നാണ്‌ ഇന്നത്തെലോകം അഭിപ്രാ 
യങ്ങല്‍ക്ക്‌ ക്ഷാമമില്ലാത്ത ഒന്നാണ്‌. എന്തു വിഷയങ്ങളെക്കുറിച്ചും ആവശ്യത്തിലധികം 
അഭിപ്രായങ്ങള്‍ സാമുഹ്യമാധ്യമങ്ങളില്‍ കണ്ടും കേട്ടുമാണ്‌ നമ്മുടെ കുട്ടികള്‍ വളരു 
ന്നത്‌. അവര്‍ക്ക്‌ ജീവിതത്തെക്കുറിച്ച്‌ കാഴ്ചപ്പാടു നല്‍കുവാന്‍ വിശ്വാസപരിശീലകര്‍ 
അവരുടെ സ്വന്തം അഭിപ്രായങ്ങള്‍കൂടി പങ്കുവയ്ക്കുകയല്ല വേണ്ടത്‌ ദൈവവചനത്തോട്‌ 
കുട്ടികളെ അടപ്പിക്കുകയാണ്‌. വചനത്തിന്റെ വെളിച്ചത്തില്‍ സ്വന്തം ജീവിതത്തെയും 
നിയോഗത്തെയും തിരിച്ചറിയാനുള്ള വിവേകം ഇളം തലമുറക്ക്‌ നല്‍കാന്‍ ഉതകുന്നതാവണം 
നമ്മുടെ വിശ്വാസ പരിശീലന സമീപനം. ഇതിനായി വിശ്വാസ പരിശീലകര്‍ പ്രാര്‍ത്ഥ 
നാപൂര്‍വ്വം തങ്ങളെത്തന്നെ ഒരുക്കുകയും ദൈവവചനത്തിന്റെ ജാഗ്രതയോടെ പഠിക്കുകയും 
വേണം. പാഠഭാഗങ്ങളെ ദൈവവവചനത്തിന്റെ വെളിച്ചത്തില്‍ തന്നെ വിശദീകരിച്ചു 
നല്‍കാനുള്ള നല്ല ഒരുക്കം അവര്‍ക്കുണ്ടാകണം. 
ക്രിസ്തീയ വിദ്യാഭ്യാസം വെറും സംഭാഷണം മാത്രമല്ലെന്നും എമ്മാവൂസ്‌ 
സംഭവം നമുക്ക്‌ കാണിച്ചുതരുന്നുണ്ട്‌. യേശുവും ശിഷ്യന്‍മാരുമായുളള സംഭാഷണം 
അവസാനിക്കുമ്പോള്‍ ശിഷ്യന്‍മാര്‍ തങ്ങളോടൊപ്പമുളള അപരിചിതനെ തങ്ങളുടെ 
ഭക്ഷണവും വിശ്രമ സ്ഥലവും പങ്കുവയ്ക്കാനായി ക്ഷണിക്കുന്നു. പങ്കുവയ്പിന്റെ ആ 
നിമിഷത്തില്‍ അപരിചിതനില്‍ യേശുവിന്റെ സാനിധ്യം അവര്‍ തിരിച്ചറിയുകയും 
ചെയ്യുന്നു. കൂട്ടായ്മയുടെ വേദിയില്‍ നിന്ന്‌ വിട്ടുനില്‍ക്കാന്‍ നമ്മെ നിര്‍ബന്ധിതരാക്കിയ 
ഒരു കാലം കഴിഞ്ഞ്‌ ഒരുമിച്ചുചേരുന്ന അനുഭവങ്ങള്‍ നാം തിരികെപ്പിടിച്ച ഒരു വര്‍ഷമാണ്‌ 


De me 


കടന്ന്‌ പോകുന്നത്‌. ഈ വരുന്ന വര്‍ഷം കൂട്ടായ്മയുടെ വേദികള്‍ വര്‍ദ്ധിപ്പിക്കുന്നതിന്‌ 
നമുക്ക്‌ ശ്രമിക്കാം. സണ്ടേസ്‌കൂളിന്റെയും എം സി സി എല്‍ ന്റെയും വാര്‍ഷിക പദ്ധതികള്‍ 
കുടുതല്‍ ഏകീകരിക്കുന്നത്‌ കുട്ടികളുടെ കൂട്ടായ ്രവര്‍ത്തനങ്ങള്‍ക്കുളള സാധ്യതകള്‍ 
വര്‍ദ്ധിപ്പിക്കുന്നതിന്‌ സഹായിക്കും. പാഠങ്ങള്‍ പങ്കുവച്ച്‌ സുവിശേഷത്തെക്കുറിച്ച്‌ 
അറിവുനേടുന്നതിനും പരസ്പരസ്നേഹത്തിന്റെ പാഠങ്ങള്‍ കൂട്ടായ്മയില്‍ ജീവിച്ചു 
പഠിക്കുന്നതും ഒരു നാണയത്തിന്റെ രണ്ട വശങ്ങള്‍ പോലെയാണ്‌. വിശ്വാസ പരിശീലകരും 
അജപാലകരും പരസ്പര്രപവര്‍ത്തികളിലും പൊതുനന്മക്കായി ചെയ്യുന്ന കാര്യങ്ങളിലും 
കൂട്ടികള്‍ ഒരുമിച്ചുവരുന്ന കുടുതല്‍ വേദികള്‍ കണ്ടെത്താന്‍ മുന്‍കൈയ്യെടുക്കണം 
എന്ന്‌ സ്നേഹപൂര്‍വ്വം ഓര്‍മ്മിപ്പിക്കുന്നു. 
അപ്പം മുറിക്കുമ്പോള്‍ അവര്‍ അവനെ തിരിച്ചറിഞ്ഞു എന്ന വാചകം വിശുദ്ധ 
കുര്‍ബാനയെ ആണ്‌ ഓര്‍മ്മിപ്പിക്കുന്നത്‌. നമ്മുടെ സഭയിലും പാരമ്പര്യത്തിലും നാം ഒരിക്കലും 
വിശ്വാസപരിശീലന പദ്ധതിയെയും ആരാധനാകര്‍മ്മങ്ങളിലുളള സജീവപങ്കാളിത്ത 
ത്തെയും വേര്‍തിരിച്ചുകാണുന്നില്ല. ഇത്‌ നമുക്ക്‌ വിട്ടുവീഴ്ച ചെയ്യാനാകാത്ത ഒന്നാണ്‌. 
സണ്ടേസ്കൂളിന്റെ യഥാര്‍ത്ഥമായ ലക്ഷ്യം ഒരു വാര്‍ഷികപരീക്ഷയില്‍ മികച്ച മാര്‍ക്ക്‌ 
വാങ്ങുന്നതോ സര്‍ട്ടിഫിക്കറ്റ്‌ കരസ്ഥമാക്കുന്നതോ അല്ല. മറിച്ച്‌ യേശുവുമായുളള വ്യക്തി 
ബന്ധത്തില്‍ കുട്ടികള്‍ വളരുക എന്നതാണ്‌. വിശ്വാസകുട്ടായ്മയിലേക്ക്‌ കുട്ടികള്‍ 
എത്തു മ്പോള്‍ എമ്മാവുസിലേക്ക്‌ പോയ ശിഷ്യന്‍മാരോടൊപ്പം എന്നപോലെ 
അവിടുന്ന്‌ കരുണാപൂര്‍വം വചനത്തിലും കൂദാശയിലും അവരോടൊപ്പം നടക്കുന്നു. 
തന്റെ വിട്ടുപിരിയാത്ത സ്നേഹത്തിലേക്ക്‌ അവരെ ചേര്‍ത്തുനിര്‍ത്തുന്നു. ഈ സ്നേ 
ഹത്തില്‍ തങ്ങളുടെ ചോദ്യങ്ങള്‍ക്കുള്ള മറുപടിയും, പ്രശ്നങ്ങള്‍ക്കുളള പരിഹാരവും 
മുറിവുകള്‍ക്കുളള മരുന്നും കണ്ടെത്താന്‍ കുഞ്ഞുങ്ങളെ ഒരുക്കുക എന്നത്‌ മാത്രമാണ്‌ 
വിശ്വാസ പരിശീലകര്‍ക്ക്‌ ചെയ്യാനുളളത്‌. യേശുവുമായി ആഴത്തിലുളള അടുപ്പം 
അവരുടെ സ്നേഹത്തെ വിശുദ്ധീകരിക്കുകയും അവരുടെ സാമൂഹികബന്ധങ്ങളെ 
യഥാര്‍ത്ഥമായ പങ്കുവയ്പിന്റെ ആഴങ്ങളിലേക്ക്‌ കൊണ്ടുപോകുകയും ചെയ്യും. വിശ്വാ 
സപരിശീലന വേദികളെ കുട്ടികള്‍ക്ക്‌ സാമൂഹികമായി മെച്ചപ്പെടുന്നതിനും അവരുടെ 
കഴിവുകള്‍ വളര്‍ത്തിയെടുക്കുന്നതിനുമുള്ള മറ്റൊരു വേദി മാത്രമായി കാണുന്ന ഒരു 
പ്രവണത ഇക്കാലത്ത്‌ വര്‍ദ്ധിച്ചുവരുന്നുണ്ട. ഈ കെണിയില്‍ വീണുപോകാതെ ഈ 
ശുശ്രൂഷയുടെ ആത്മീയമായ വശങ്ങളിലേക്ക്‌ കൂടുതല്‍ ശ്രദ്ധിക്കണമെന്ന്‌ അജപാല 
കരെയും വിശ്വാസ പരിശീലകരെയും മാതാപിതാക്കളെയും നാം ഉദ്ബോധിപ്പിക്കുന്നു. 
ഒന്നുകൂടി ഓര്‍മ്മിപ്പിക്കട്ടെ ദൈവം ക്ഷമാപൂര്‍വ്വം മനുഷ്യനോടെപ്പം സഞ്ചരിച്ച്‌ 
തന്നെത്തന്നെ സാവധാനം വെളിപ്പെടുത്തി അവനെ പഠിക്കുന്ന അനുഭവമായാണ്‌ 
വിശ്വാസ പരിശീലനത്തെ ഇവിടെ നാം തിരിച്ചറിയാന്‍ ശ്രമിക്കുന്നത്‌. ക്ഷമ ഒരു പ്രധാന 
ആശയമാണ്‌. എല്ലാറ്റിനും എളുപ്പവഴികള്‍ തേടാന്‍ ഈ ലോകം നമ്മുടെ ഇളം 
തലമുറയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്‌. ഇന്റര്‍നെറ്റ്‌ എന്ന മായാലോകം 
ഈ എളുപ്പ വഴികള്‍ എല്ലാവര്‍ക്കുമായി തുറന്നിട്ടിരിക്കുന്നു. സുവിശേഷം മുന്നോട്ടുവയ്‌ 
ക്കുന്ന സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും പാഠങ്ങള്‍ മറന്ന്‌ വീണ്ടും വാശിയു 
ളളവരായിത്തീരാന്‍ ഇന്നത്തെ സംസ്കാരവും രാഷ്ട്രീയവും നമ്മുടെ കുട്ടികളെ 
ഉത്തേജിപ്പിക്കുന്നു. ഇതിനെല്ലാം പകരം തങ്ങളുടെ തന്നെ ജീവിതപരിസരങ്ങളെ ക്ഷമ 
യോടെയും, സമചിത്തതയോടെയും കാണാന്‍ നാം കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്‌. 
തങ്ങളുടെ വിഴ്ചകളെയും പരാജയങ്ങളെയും യാഥാര്‍ത്ഥ്യബോധത്തോടെ 


ലങ്ക me 


അംഗീകരിക്കുവാനും ധൈര്യപൂര്‍വ്വം നേരിടാനും അവര്‍ കരുത്തുനേടണം. തോല്‍വിക 
ളില്‍ നിന്ന്‌ പാഠങ്ങളുള്‍ക്കൊണ്ട്‌ സ്ഥിരോത്സാഹത്തോടെ മുന്നേറാനുളള വിവേകം 
അവര്‍ക്കുണ്ടാവണം. എപ്പോഴും വിജയം നേടുന്നതിലുപരി ദൈവേഷ്ടമനുസരിച്ച്‌ 
ഫലം പുറപ്പെടുവിക്കുന്നതില്‍ (യോഹ 15.5) നന്മയുളളവരായിത്തീരുന്നതില്‍ അവര്‍ 
സന്തോഷം കണ്ടെത്തണം. വേദനകളിലും സഹനങ്ങളിലും അധ്വാനത്തിലും, നിരാശരാ 
കാതെ കരുതലുളള അപ്പനെപ്പോലെ തങ്ങളെ ഉറ്റുനോക്കുന്ന പിതാവായ ദൈവത്തില്‍ 
അവര്‍ക്ക്‌ പ്രത്യാശ നിറഞ്ഞ വിശ്വാസമുണ്ടാവണം. അവിടുന്ന്‌ അവരുടെ സ്വാതന്ത്ര്യത്തെ 
അപഹരിക്കുകയോ അവരെ ശിക്ഷിക്കുന്നതില്‍ ഉത്സാഹിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച്‌ 
തന്റെ പരിശുദ്ധിയില്‍ അവരെ പരിശീലിപ്പിക്കുകയാണ്‌. പ്രതികൂലമെന്ന്‌ തോന്നുന്ന 
അനുഭവങ്ങളിലൂടെപ്പോലും (ഹ്രെബാ12,10). 

പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്ന ഈ 
ശുശ്രൂഷയില്‍ അവിടുത്തോടൊപ്പം സഹകരിക്കുന്നതിനുളള ചുമതല പ്രധാനമായും 
നിങ്ങളുടേതാണ്‌. സഭയിലെ പൊതുവായ പരിശീലന പദ്ധതികള്‍ ഇക്കാര്യത്തില്‍ 
നിങ്ങള്‍ക്കുള്ള സഹായങ്ങള്‍ മാത്രമാണ്‌. നമ്മുടെ കുടുംബങ്ങളുടെ ക്രിസ്തീയമായ 
ദാത്ൃത്തിന്റെ പരമപ്രധാനമായ ഈ ഭാഗം നന്മയുളള പുതുതലമുറകളെ വാര്‍ത്തെടു 
ക്കുന്ന ഉത്തരവാദിത്തം കൂടുതല്‍ ശ്രദ്ധയോടും സമര്‍പ്പണത്തോടും നമ്മുക്ക്‌ ഒരിക്കല്‍ 
ക്കൂടി ഏറ്റുവാങ്ങാം. ഈ ശുശ്രൂഷകളില്‍ ഏര്‍പ്പെട്ടിരിക്കുന്നവര്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥി 
ക്കാനും ശുശ്രൂഷകള്‍ക്കായുളള ധനസമാഹരണ പരിപാടിയില്‍ ഓദാര്യപൂര്‍വം സഹ 
കരിക്കാനും ഈ വിശ്വാസപരിശീലന ദിനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. 

പ്രിയപ്പെട്ട അജപാലകരേ, മറ്റ്‌ വിശ്വാസ പരിശീലകരേ,അതിപ്രധാനമായ ഈ 
ശുശ്രൂഷയില്‍ നമ്മെ പങ്കുകാരാക്കുകയും അതിനായി ഒരുക്കുകയും ചെയ്യുന്ന നല്ലവനായ 
ദൈവത്തെ നമുക്ക്‌ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷ സജീവമായും ഫലപ്രദമായും 
നിലനിര്‍ത്തുന്നതിനായി നിങ്ങള്‍ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങളെ നമ്മുടെ സഭയും 
സമൂഹവും നന്ദിയോടെ ഓര്‍ക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ ദൈവത്തോടൊപ്പം നടക്കു 
ന്നതിനും അവിടുന്നില്‍ നിന്ന്‌ പഠിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടു 
ത്തുന്നതില്‍ നമുക്ക്‌ തുടര്‍ന്നും ഒരുമിച്ച്‌ ഉല്‍സുകരാകാം. ദൈവം നിങ്ങളെ എല്ലാവ 
രെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. 

നിങ്ങള്‍ എല്ലാവരുടെയും സന്തോഷത്തിനും നന്മയ്ക്കുമായി പ്രാര്‍ത്ഥിക്കുന്നു. 
വിശ്വാസ പരിശീലനദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. 


Ah 
ക്ക്‌ 
7 


തോമസ്‌ മാര്‍ യയസേബിയോസ്‌ 
(മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
വിശ്വാസ പരിശീലന സൂന്നഹദോസ്‌ കമ്മീഷന്‍ ചെയര്‍മാന്‍ - പാറശ്ശാല ഭ്രദാസനാദ്ധ്യക്ഷന്‍.) 


Dee mer 


മദ്‌ ബഹാ ബാലന്‍മാര്‍ - വിശുദ്ധ കുര്‍ബാന 
കളില്‍ യേശുമിശിഹായുടെ അടുത്ത്‌ നില്‍ 
ക്കാന്‍ ഭാഗ്യം ലഭിച്ചവര്‍... 
തിരുവസ്ത്രങ്ങളും തിരുവസ്തുക്കളും സ്വന്തം 
കൈകളാല്‍ സ്പര്‍ശിക്കാന്‍ ഭാഗ്യം ലഭിച്ചവര്‍.. 
ദിവ്യരഹസ്യങ്ങള്‍ അര്‍പ്പിക്കപ്പെടു മ്പോള്‍ 
സ്വന്തം കണ്ണുകളാല്‍ അത്‌ നോക്കി 
കാണാന്‍ ഭാഗ്യം ലഭിച്ചവര്‍... 

ഭൂമിയിലെ സൌഭാഗ്യങ്ങളുടെ പറുദിസാ 
യില്‍ ശുര്രൂഷ ചെയ്യുവാന്‍ ഭാഗ്യം ലഭിച്ച 
മദ്‌ബഹാ ബാലന്മാരുടെ പ്രത്യേക മദ്ധ്യസ്ഥ 
നാണ്‌, 1599 മാര്‍ച്ച്‌ 13 ന്‌ ലുവെയിന്‌ അടു 
ത്തുളള സിസ്റ്റ്‌ എന്ന ചെറിയ പട്ടണത്തില്‍ 
ചെരിപ്പ്‌ നിര്‍മ്മാതായ പിതാവിന്റെയും 
ഭക്തയായ മാതാവിന്റെയും അഞ്ചു മക്കളില്‍ 
മൂത്തമകനായി ജനിച്ച വിശുദ്ധ ജോണ്‍ 
ബര്‍ക്കുമാന്‍സ്‌. വളരെ ചെറുപ്പത്തില്‍ അതി 
രാവിലെ പളളിയില്‍ പോകാന്‍ വേണ്ടി 
എഴു ന്നേല്‍ക്കു മ്പോള്‍ അവന്റെ വല്യമ്മച്ചി 
ചോദിക്കും “എന്തിനാ മോനെ ഇത്ര നേരത്തേ 
എഴുന്നേല്‍ക്കുന്നത്‌? അത്‌ പിന്നെ, ഈശോയുടെ 
മദ്ഖലെഹാ ബാലന൯മാരുമട അനുഗ്രഹം ഒരുപാട്‌ എന്റെ പഠനത്തിന്‌ 


പ്രടത്ൃക മദ്ധ്യ സ്ഥസ വേണം. അതിനു വേണ്ടി ഞാന്‍ സ്കൂളില്‍ 
പോകുന്നതിന്‌ മുമ്പ്‌ രണ്ടോ മൂന്നോ വിശുദ്ധ 


ന] കുര്‍ബാനയ്ക്ക്‌ സഹായിക്കാന്‍ കൂടും”. ഇതാ 
യിരുന്നു അവന്റെ ഉത്തരം. ആഴമായ ഭക്തി 
യോടെ വിശുദ്ധ കുര്‍ബാനയില്‍ സംബന്ധിക്കും. 
വിശുദ്ധ കുര്‍ബാന സ്വീകരിച്ച്‌ മുട്ടുകുത്തി 
കൈകൂപ്പി കണ്ണുകളടച്ചു ഏറെനേരം ഈശോ 
യോടു സംസാരിക്കും. 

വിശുദ്ധന്റെ ഒരു സഹോദരന്‍ ജെയിംസ്‌ 
ഈശോ സഭയിലും മറ്റൊരു സഹോദരന്‍ 
അആരഡിയന്‍ അഗസ്റ്റീനിയന്‍ സഭയിലും 
ചേര്‍ന്നു. വി.കുര്‍ബാനയോടും ദൈവമാതാ 
വിനോടും നല്ല ഭക്തി ഉണ്ടായിരുന്ന ജോണിന്‌ 
വൈദികനാകാനായിരുന്നു ആഗ്രഹം. 1615 -ല്‍ 
ഈശോ സഭക്കാര്‍ മെര്‍ക്ക്ലിനില്‍ ഒരു 
കോളേജ്‌ ആരംഭിച്ചപ്പോള്‍ അവിടെ പ്രഥമ 
വിദ്യാര്‍ത്ഥിയായി ചേര്‍ന്ന ജോണ്‍ താമസി 
ക്കാതെ 1616 സെപ്റ്റംബര്‍ 24-0൦ തീയതി 


1 [1230 omar 


ഈശോ സഭയില്‍ ചേര്‍ന്നു. ആശ്രമത്തിലെ 
നിസാര നിയമം പോലും കണിശമായി 
പാലിക്കുന്നതില്‍ ജോണ്‍ മറ്റുളള വര്‍ക്ക്‌ 
മാതൃകയായിരുന്നു. ഏറ്റവും 
ഇഷ്ടപ്പെട്ടിരുന്ന ജോലി കുട്ടികളെയും 
അഗതികളെയും വേദപാഠം പഠിപ്പിക്കുന്നതാ 


വിശുദ്ധന്‌ 


യിരുന്നു. വിശ്രമത്തിന്‌ പകരം അദ്ധ്വാനം, 
ആശ്വാസങ്ങള്‍ക്ക്‌ പകരം നിന്ദനം ഇതായിരുന്നു 
ജോണ്‍ ആഗ്രഹിച്ചിരുന്നത്‌. ഒരു ഭാഗത്ത്‌ 
രാജ്യവും മറ്റേ ഭാഗത്ത്‌ പഠ്രതം കഴുകാനുളള 
ക്ഷണവും വന്നാല്‍ പഠ്രതം കഴുകാനായിരി 
ക്കുമെന്നാണ്‌ ജോണ്‍ പറയാറുളളത്‌. 

1618 ല്‍ പ്രഥമ (വത വാഗ്ദാനത്തിനു 
ശേഷം റോമിലെ കോളേജിലേക്ക്‌ തത്വശാ 
സ്ധ്രം പഠിക്കാനായി ജോണിനെ അയച്ചു. 
ഇരുപത്‌ കൊല്ലം മുമ്പ്‌ റോമില്‍ പഠിച്ചിരുന്ന 
വി.അലോഷ്യസ്‌ വീണ്ടും പഠിക്കാനായി 
വന്നതുപോലെയാണ്‌ അവിടെയുളള വര്‍ക്ക്‌ 
തോന്നിയത്‌. കോളേജില്‍ വിളക്കുകള്‍ 
ഒരുക്കുന്ന പണി കിട്ടിയപ്പോള്‍ അവന്‌ 
സന്തോഷമായി കാരണം വി. അലോഷ്യസ്‌ 
ചെയ്തിരുന്ന പണിയായിരുന്നു അത്‌. 

വി. കുര്‍ബാനയില്‍ ഏതു നേരത്തു 
സഹായിക്കാനായി വിളിച്ചാലും ഒരു വൈമ 
നസ്യവും കൂടാതെ പോയി സഹായിക്കുന്ന 
ജോണിനെ കണ്ട്‌ മദ്ബഹായിലെ ശുശ്രൂഷ 
കര്‍ വിഷമം പ്രകടിപ്പിച്ച പ്പോള്‍ ജോണ്‍ 
പറഞ്ഞു” അനുസരിക്കുന്നത്‌ നമുക്ക്‌ ഒരിക്ക 
ലും ബുദ്ധിമുട്ടാകില്ല പ്രത്യേകിച്ച്‌ അത്‌ 
ഒരാള്‍ക്ക്‌ വി.കുര്‍ബാനയില്‍ സഹായിക്കാ 
നുളള ഭാഗ്യം തരുമ്പോള്‍.” 

പഠനത്തിനും പരീക്ഷക്കും വേണ്ടിയുളള 
അദ്ധ്വാനങ്ങളും യാര്രകളും വിശുദ്ധന്റെ 
ആരോഗ്യത്തെ ബാധിച്ചു. വി. ലോറന്‍സിന്റെ 
തിരുനാളിന്റെ ദിവസം ശ്വാസകോശങ്ങളെ 
പ്പോലും അസുഖം ബാധിച്ചു. മരണാസന്ന 
നായി. എന്നിട്ടുപോലും വി.കുര്‍ബാന കൊ 
ണ്ടുവന്നപ്പോള്‍ മറ്റുളളവരുടെ സഹായത്തോ 
ടെ മുട്ടുകുത്തി ഈശോയോടും, മാതാവി 


നോടുമുളള സ്നേഹത്തെ ഏറ്റുപറഞ്ഞ്‌, 


(യ വി Tal 


ടോ വിശുല്ധരോടോദ്ധാ 


തിരുസഭയോടും, ഈശോ സഭയോടുമുളള 
വിധേയത്വം ഏറ്റു പറഞ്ഞ്‌ ഭക്തിയോടെ 
സ്വീകരിച്ചു. 

1612 ഓഗസ്റ്റ്‌ 13 ന്‌ ഒരു ക്രൂശിത 
രൂപവും, ജപമാലയും, സഭാനിയമ പുസ്ത 
കവും, കയ്യില്‍ പിടിച്ച്‌ ഈശോയുടെയും 
പരി. ദൈവമാതാവിന്റെയും നാമങ്ങള്‍ ഉരു 
വിട്ട്‌ ആ പാവനാത്മാവ്‌ തന്റെ 22-ാം വയ 
സ്സില്‍ സ്വര്‍ഗത്തിലേക്ക്‌ യാത്രയായി. ചെറു 
പത്തില്‍ തന്നെ ഒരു വിശുദ്ധനാകാന്‍ കഴി 
ഞ്ഞില്ലെങ്കില്‍ തനിക്കൊരിക്കലും അതിന്‌ 
പിന്നെ കഴിയില്ലെന്ന്‌ അവന്‍ പറഞ്ഞത്‌ ഒരു 
്രവചനം പോലെ യാഥാര്‍ത്ഥ്യമായി. 

റോമിലും ബെല്‍ജിയത്തിലും ലോക 
ത്തിന്റെ പല ഭാഗങ്ങളിലും വിശുദ്ധന്റെ 
മദ്ധ്യസ്ഥതയില്‍ അനേകം അത്ഭുതങ്ങള്‍ 
നടന്നു. 1888 ജനുവരി 15 ന്‌ പരിശുദ്ധ ലിയോ 
പതിമൂന്നാമന്‍ മാര്‍പാപ്പ ജോണ്‍ ബര്‍ക്കുമാന്‍ 
സിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ 
പീയൂസ്‌ ഒന്‍പതാമന്‍ മാര്‍പാപ്പ വിശുദ്ധനെ 
മദ്ബഹാ ശുശ്രൂഷകരുടെ പ്രത്യേക മദ്ധ്യ 
സ്ഥനായി തിരുസഭയില്‍ പ്രതിഷ്ഠിച്ചു. 


അാചസ്സബ്തന്ല്‍ 


താപസ ശ്രേഷ്ഠ പിതാവേ 
പുണ്യമുനിവരനെ 
നിന്റെ കിര്‍ത്തനമൊത്തു ചേര്‍ന്നു 
ആലപിക്കുന്നു സതതം സ്നേഹഭക്തികളാല്‍ 
കാനനങ്ങളില്‍ ദിവ്യ 
വാണികേട്ടിടുവാന്‍ 
ദിവ്യനാദ മധുരിമയില്‍ ഏവം 
ലീനനായ്‌ തീര്‍ന്നു 
സ്നേഹമോടങ്ങേ... ചാരേ അണയും തവതനയന്‍ 
നാഥാ ദിവമാം ശക്തി ഞങ്ങളില്‍ നിറയാന്‍ 
എന്നും ദിവ്യസ്നേഹത്താല്‍ ഹൃദയം പൂരിതമാകാന്‍ 
ആത്മതന്‍ രക്ഷ ജീവന്‍ ലക്ഷ്യമാക്കീടാന്‍ 
സഭസുതര്‍ക്കായി എന്നും പ്രാര്‍ത്ഥിച്ചീടണമെ 
രോഗ കഷ്ടതകള്‍ ദാരിദ്ര്യം വിവശതകള്‍ 
ജീവിത നനകയില്‍ തട്ടി 
നിരതം ആര്‍ത്തടിക്കുമ്പോള്‍ 
സ്നേഹമാം ദിവ്യ ദര്‍ശനം ഏകു 


നാഥാ ശാന്തിതൻ തീരം പുകാന്‍ 


ദീപമായണയു. | 
ചം ലു 
ഹൃദ്യ മറിയം ഷിബു, 
കാര്യവട്ടം 


(ത വി ബാല ഞ്ഞ 


ഒരു മലയുടെ ചെരുവില്‍ ആട്ടിടയനായ 
ബാലന്‍ അവന്റെ ആടുകളോടൊപ്പം താമസി 
ച്ചിരുന്നു. അവനെ കുഞ്ഞായിരിക്കു മ്പോള്‍ 
തന്നെ എടുത്തുവളര്‍ത്തിയ അപ്പൂപ്പനും 
അവന്റെ കൂടെ താമസിച്ചിരുന്നു. 
അവന്റെ അപ്പുപ്പന്‍ അവനെ നല്ലതുപോലെ 
നോക്കിയിരുന്നു. അവനും അപ്പൂപ്പനെ ഇഷ്ട 
മായിരുന്നു. അപ്പൂപ്പന്‍ പറയുന്ന എന്തും 
അവന്‍ അനുസരിക്കുമായിരുന്നു. പക്ഷേ ഇവ 
നൊരു ദുര്‍ശിലമുണ്ടായിരുന്നു. മലയുടെ 
അടിവാരത്തില്‍ ആടുകളെ മേയിക്കാന്‍ വിട്ടിട്ട്‌ 
കല്ലില്‍ ചാരി ഇവന്‍ ഉറങ്ങുമായിരുന്നു. 
ഇവന്റെ ഈ ഒരു അശ്രദ്ധകാരണം അവരുടെ 
അമ്പത്‌ ആടുകളില്‍ നിന്ന്‌ എട്ട്‌ ആടുകള്‍ 
കാണാതായി. ഇവന്റെ ഈ സ്വഭാവം 
അപ്പൂപ്പനെ വളരെയേറെ വിഷമിപ്പിച്ചിരുന്നു. 
അപ്പൂപ്പന്‍ എല്ലാ ദിവസവും പ്രാര്‍ത്ഥിക്കുമാ 
യിരുന്നു എന്റെ മകനെ ഞാന്‍ ഈ ലോക 
ത്തില്‍ നിന്ന്‌ യാത്രയായാലും അങ്ങ്‌ കാത്തു 
കൊളളണമേ. ഈശോയുടെ തിരുഹൃദയ 
ചിത്രത്തില്‍ എളിമയോടെ നോക്കിയിട്ടു തന്റെ 
മകനെ അത്താഴത്തിന്‌ വിളിച്ചു. 


യ വ aoe ്ഞ്അ 


ജയ []0100൪ യയാ യായാ 12) 


ചാന്നാന്‍കര, കഴക്കൂട്ടം &. 


അന്ന്‌ അവന്‍ സന്തോഷത്തോടെ അത്താഴം 
കഴിച്ച്‌ കിടന്നുറങ്ങി. കുറച്ചുനാളുകള്‍ക്ക്‌ 
അപ്പൂപ്പന്‍ 
കിടപ്പിലായി. അപ്പൂപ്പന്‍ തന്റെ മകനെ 
ആടുകളെ മേയിക്കാന്‍ നിര്‍ബന്ധപൂര്‍വ്വം 
പറഞ്ഞയച്ചു. അവനു അവന്റെ അപ്പൂപ്പന്റെ 
അടുത്ത്‌ തന്നെ ഇരിക്കാനാണ്‌ ഇഷ്ടം. 


ശേഷം രോഗം ബാധിച്ച്‌ 


പക്ഷെ അപ്പൂപ്പനെ വിഷമിപ്പിക്കാന്‍ അവന്‌ 
മനസ്‌ വന്നില്ല. അവന്‍ അന്ന്‌ മുതല്‍ യേശു 
വിന്റെ ചിത്രത്തിനു മുമ്പിലില്‍ മുട്ടുകുത്തി 
യിരുന്നു അപ്പൂപ്പന്റെ രോഗശാന്തിക്കായി 
കരഞ്ഞു പ്രാര്‍ത്ഥിക്കുമായിരുന്നു. തന്റെ 
അപ്പൂപ്പന്റെ അടുത്ത്‌ ചെന്നിരുന്നു ഈശോ 
എല്ലാം നോക്കികൊളളും എന്ന്‌ പറഞ്ഞ്‌ 
ആടുകളെ മേയിക്കാന്‍ പോയി. 

ഒരുദിവസം അവന്‍ വീട്ടിലെത്തിയ പ്പോള്‍ 
അപ്പൂപ്പന്‍ സുഖം പ്രാപിച്ച്‌ യേശുവിന്റെ 
മുമ്പില്‍ പ്രാര്‍ത്ഥിക്കുന്നത്‌ കണ്ട്‌ അവന്‍ 
സന്തോഷിച്ചു. അപ്പൂപ്പനെ അവന്‍ ഓടിചെന്ന്‌ 
കെട്ടിപ്പിടിച്ചു. അവന്‍ അന്നു മുതല്‍ അനുസ 
രണയോടും ദൈവഭക്തിയോടും വളര്‍ന്നു. 


എന്തറു കൊങ്ടാണ്‌ ഒദത്താല]കു0 ബൈബിളിനെ അദപക്ച്ച്‌ പ്രൊട്ടസ്റന്‍്‌ 
ബൈബി) മ)ല്‍ ഏഴ്‌ പുസ്തകങ്ങള്‍ മുറവുമളത്‌? 


പതിനാറാം നൂറ്റാണ്ട്‌ വരെ എല്ലാ ക്രിസ്ത്യാനികളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയനിയമ ഗ്രന്ഥം 
46 പുസ്തകങ്ങള്‍ ഉളള സെപ്തുജിന്‍ത്‌ എന്നറിയപ്പെട്ടിരുന്ന ഗ്രീക്ക്‌ കാനന്‍ അഥവാ 
അലക്‌സാണ്രിയന്‍ കാനന്‍ ആണ്‌. 16-0൦ നൂറ്റാണ്ടില്‍ മാര്‍ട്ടിന്‍ ലൂഥര്‍ തന്റെ ബൈബിളില്‍ 39 
പുസ്തകങ്ങള്‍ ഉളള പാലസ്തീനിയൻ കാനന്‍ ഓദ്യോഗികമായി സ്വീകരിച്ചു. അലക്‌ സാണ്ടിയന്‍ 
കാനനിലുള്ള 7 പുസ്തകങ്ങള്‍ പാലസ്തീനിയൻ കാനനിലുണ്ടായിരുന്നില്ല. പില്‍കാല പ്രൊട്ടസ്സ 
ബൈബളില്‍ 39 പുസ്തകങ്ങള്‍ ഉളള പാലസ്തീനിയൻ കാനന്‍ അനുസരിച്ചാണ്‌ ബൈബിള്‍ 
പ്രസിദ്ധീകരിച്ചത്‌. അങ്ങനെ പ്രൊട്ടസ്റ്റന്റ്‌ ബൈബിളില്‍ പഴയനിമത്തില്‍ 7 പുസ്തകങ്ങള്‍ കുറവു 
ണ്ടായി. എന്നാല്‍ കത്തോലിക്കര്‍ ആദിമസഭ മുതല്‍ ഇന്നുവരെയും 46 പുസ്തകങ്ങള്‍ ഉളള ഗ്രീക്ക്‌ 
അഥവാ അലക്സാണ്ജിയന്‍ കാനന്‍ ആണ്‌ ഉപയോഗിക്കുന്നത്‌. 


പരിശ വ്വ 


നിറവേറ്റിത്തരും. സ്വര്‍ഗ്ഗീയ രാജ്ഞിയാണ്‌ 
പരിശുദ്ധ അമ്മ. നാം എന്നും ജപമാല ചൊല്ലു 


യോവാക്കീമിന്റെയും 
വാര്‍ദ്ധകൃത്തില്‍ ദൈവം നല്‍കിയ സമ്മാന 


അന്നായുടെയും 


മാണ്‌ പരി ശുദ്ധ കന്യക മറിയം. 

ഈ പരിശുദ്ധ അമ്മയെയാണ്‌ ദൈവം 
തന്റെ പുര്തന്‌ ജന്മം നല്‍കുവാനായി തിര 
ഞ്ഞെടുത്തത്‌. അങ്ങനെ ജോസഫിന്റെ യും, 
മറിയത്തിന്റെയും മകനായി യേശു ജനിച്ചു. 

ഞങ്ങളുടെ പളളിയുടെ മദ്ധ്യസ്ഥ കന്യക 
മറിയം ആണ്‌. പരി. അമ്മയെ ലോകമെമ്പാ 
ടുമുളള വിശ്വാസികള്‍ ആദരിക്കുകയും, 
അമ്മയുടെ മാദ്ധ്യസ്ഥം തേടുകയും വണ 
ങ്ങുകയും ചെയ്യുന്നുണ്ട്‌. നാം പരിശുദ്ധ 
അമ്മയോട്‌ എന്ത്‌ യാചിച്ചാലും അമ്മ 
നമ്മുടെ യാചന പൂര്‍ണ്ണ മനസോടെ 


(0) oe ബാല ഞ്ഞ 


Glo 2h 


മ്പോള്‍ നാം ദൈവമാതാവിനോട്‌ സംസാരി 
ക്കുകയും (്പാര്‍ത്ഥിക്കുകയും അമ്മയോട്‌ 
കൂടുതല്‍ അടുക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ 
ജപമാല (പ്രാര്‍ത്ഥന പൈശാചിക ശക്തികള്‍ 
അകറ്റുകയും, നമ്മെ സംരക്ഷിക്കുകയും 
ചെയ്യുന്നു. പരിശുദ്ധ അമ്മ എല്ലാവരുടെയും 
അമ്മയാണ്‌. 
എളിമയുടെയും സമാധാനത്തിന്റെയും 
രാജ്ഞിയാണ്‌. പരിശുദ്ധ അമ്മ നിര്‍മ്മല സ്നേ 
ഹത്തിന്റെ ഉടമയാണ്‌. പരിശുദ്ധ അമ്മ 
ഭാഗ്യവതിയും അനുഗ്രഹീതയുമാണ്‌. 
പരിശുദ്ധ അമ്മയുടെ ശക്തിയുളള 


അപേക്ഷയാല്‍ ആപത്തുകളില്‍ നിന്നും നിത്യ 
മരണത്തില്‍ നിന്നും നമുക്ക്‌ രക്ഷ ലഭിക്കുന്നു. 
പരിശുദ്ധ അമ്മ യേശുവിന്റെ ജീവിതത്തില്‍ 
കുരിശു മരണം വരെയും കൂടെ ഉണ്ടായിരുന്നു. 
യേശുവിന്റെ ഗാഗുല്‍ത്തായിലെ കുരിശുമരണ 
നേരത്തുപോലും തന്റെ വേദനകള്‍ ഉള്ളി 
ലടക്കി എല്ലാം സഹിച്ചവളാണ്‌ അമ്മ. 
നമ്മുടെ വേദനകളുടെയും, പ്രശ്നങ്ങളുടെ 
യും മധ്യത്തില്‍ നമുക്ക്‌ സംരക്ഷകയായി 
പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ കാണും. 
“എത്രയും ദയയുള്ള മാതാവേ” എന്ന 
ബര്‍ണാര്‍ഡ്‌ പുണ്യവാന്റെ പ്രാര്‍ത്ഥന, പരി 
ശുദ്ധ ജപമാല സമര്‍പ്പണത്തിലൂടെ നാം 
മാതാവിന്റെ മാധ്യസ്ഥ്യം യാചിച്ച്‌ ര്രാര്‍ത്ഥിക 
കുകയും അതുവഴി നമ്മുടെ യാചനകളും 
ആവശ്യങ്ങളും പരി. അമ്മയിലൂടെ നിറവേറു 
കയുംചെയ്യുന്നു. രാജ്ഞി, 
സമാധാനത്തിന്റെ രാജ്ഞി എന്നിങ്ങനെയും 


അമലോത്ഭവ 


പരി ശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കാറുണ്ട്‌. 


[7 


TNS 


ആരുമില്ലാത്തവര്‍ക്ക്‌ ഒരു കോട്ടയാണ്‌ 
പരിശുദ്ധ അമ്മ. രോഗികളുടെ ആരോഗ്യ 
വും, പാപികളുടെ സങ്കേതവും, പീഡിതരു 
ടെ ആശ്വാസവുമാണ്‌ പരിശുദ്ധ അമ്മ. 
നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യ 
നേരത്തും ഒരു സഹായിയും, കുടുംബത്തി 
ലെ ഒരു അംഗവുമാണ്‌ പരിശുദ്ധ അമ്മ. 
തിരുകടുംബത്തിലെ നാഥയാണ്‌ അമ്മ. 
യേശു തന്റെ കുരിശുമരചുവട്ടില്‍ വച്ച്‌ തന്റെ 
അമ്മയായ പരിശുദ്ധ മറിയത്തെ യോഹ 
ന്നാന്‍ ശ്ലീഹാക്ക്‌ അമ്മയായി നല്‍കികൊണ്ട്‌ 
മനുഷ്യരാശിക്കു മുഴുവന്‍ അമ്മയായി നല്‍ 
കുകയായിരുന്നു. യേശു മനുഷ്യരാശിക്ക്‌ 
നല്‍കിയ ഒരു വലിയ സമ്മാനമാണ്‌ പരി. 
അമ്മ. ആ അമ്മയോട്‌ നമുക്ക്‌ ഒരുമിച്ച്‌ 
ചേരുകയും (പാര്‍ത്ഥിക്കുകയും ചെയ്യാം. 


meena ബ0ല൬അഞ്അ 


തത്ത വദ്ര 


തയ്യാറാക്കിയത്‌ : ദിവ്യ ആനി തോമസ്‌ 


വി. മോനിക്കയോടും വി. അഗസ്തിനോസിനോടും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്‌ നല്‍കിയിരിക്കുന്നത്‌. 
ഇത്‌ ഒരു പേപ്പറില്‍ വരച്ച്‌ ശരിയുത്തരങ്ങള്‍ എഴുതി ഫോട്ടോ എടുത്തു അയക്കുക. 

നിങ്ങളുടെ പേര്‍, പഠിക്കുന്ന ക്ലാസ്സ്‌, ഇടവക, വൈദിക ജില്ല എന്നിവ എഴുതാന്‍ മറക്കരുത്‌. 
അയക്കേണ്ട EMAIL ID :- malankarabalantvm@തഉgസail.cഠm | അവസാന തീയതി : 2022 സെപ്റ്റംബര്‍ 21 


വലത്തോട്ട്‌ 
(1) വി. മോണിക്കയുടെ ജന്മസ്ഥലം 


(2) 
(3) 


(4) 


(5) 
(6) 
(7) 


വി. അഗസ്റ്റിന്റെ സഹോദരന്‍ 


വി. അഗസ്റ്റിന്‍ തന്റെ പഠന കാലത്ത്‌ 
ഏത്‌ പാഷണ്ഡതയിലേക്കാണ്‌ ആകര്‍ഷിക്കപ്പെട്ടത്‌ ? 


ഏത്‌ പുണ്യവാന്റെ പ്രസംഗങ്ങളാണ്‌ വി. അഗസ്റ്റിന്റെ 
മാനസാന്തരത്തിന്‌ വഴിതെളിച്ചത്‌ ? 


വി. അഗസ്റ്റിന്റെ ആത്മകഥ 
വി. മോണിക്കയുടെ തിരുശേഷിപ്പുകള്‍ സൂക്ഷിച്ചിരിക്കുന്ന റോമിലെ ദൈവാലയത്തിന്റെ മധ്യസ്ഥന്‍ 


വി. അഗസ്റ്റിന്റെയും വി. മോണിക്കയുടെയും തിരുനാള്‍ ആഘോഷിക്കുന്ന മാസം 


താഴോട്ട്‌ 


(10) 


വി. മോണിക്കയുടെ ഭര്‍ത്താവ്‌ 


(൩) വി. അഗസ്റ്റിന്‍ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്‌ എവിടെ വച്ച്‌ ? 


(12) സാന്താ മോണിക്ക എന്ന നഗരം അമേരിക്കയിലെ ഏത്‌ സ്റ്റേറ്റിലാണ്‌ 2 


കഴിഞ്ഞ ലക്കത്തിലെ ഉത്തരം 


8 14 1 12 
3 
വകു ബു] വിശാ] സ]ഗോ] ണി ണ്ട 


6 
7 
മാ മാത്യു കാ! വുംകാ ട്ട്‌ 


(വാ വനജ 


ഉണ്ണി അമ്മയമ്പലം 


Fr ചഛഠ്കക്‌ പ്രര്‍ത്ഥന കഴിഞ്ഞഹോര്‍.. 5 
പ ക്‌ 
| പർ 


അങ്ങനെ ദൈവരാജ്യത്തെ പ്രതി 1൧ 
പട്ടിണികിടക്കാനുള്ള ഭാഗ്യം നഷ്ട 
ദായി. ദൈവത്തിനു സ്ത തുനി 


അച്ചോ കുറച്ചു വെള്ള | 


ആശ്രാത്തില്‍ പട്ടിനിയേറിയഷോള്‍ 
മിക്ഷ യാചിക്കാനും അച്ചനു മടിയുണ്ടായില്ല. 


ഇതാദ്‌ എന്റെ മോനോ? 
കയറിവാ മോനേ 


ജ്‌ 


gs 

ല്ല അന്നമേ ഒന്നിങ്ങു വന്നേ. ദേ നമുടെ 

മോന്‍ ഒരു ഭീക്ഷക്കാരനായിട്ട്‌ 
വന്നിരിക്കുന്നു! 


അമേ, ഈ വീട്‌ പല വീടുകളില്‍ ഒന്നു 
മാത്രമാണെനിക്ക്‌. എന്തെങ്കിലും 
എനിക്കു തരിക. 


Zi 
# 
ഥ്‌ 
ത്തി 


£ 


ച്‌ 
= 


7 
ഹന്നാ em യം കു | 

ന്ത SUGGES PAN എത്രയോ പാവടെട്ട കുട്ടികളുടെ അന്വഥഥ? 
Sooo Vv ലയമാണിത്‌. ഇവിടെ നമുക്കെന്തു കുറവു 
| AN Nod i വന്നാലും എന്റെ മുഞ്ഞുത്തള്‍ക്ക്‌ ഒരു 
അച്ചോ, ആരോരുമില്ലാത്ത കുറവും വരമൂത്‌ 

കുട്ടിയാ. ഞാനിവനെ 
ത അച്ഛനെ എതഹിക്കുന്നു. gn 

യ <A അതിനെന്താ. ഇവനിവിടെ ൧ .., 7 


Ir നു A 3 ളു ന്‌ AN 

ല്‍ 1 a സന്തോഷമായി കഴിയാം നി്‌; 
1 A . 7 PRL A 

ടു നന്ന he 


L 


അങ്ങനെ ആ അനാഥാലയം ദിവസം തോറും 
ഏറെ കുട്ടികളെ കൊണ്ടു നിറഞ്ഞു. 


ടി ഉപാതുലിഞ്ഞാനാ 


തയ്യാറാക്കിയത്‌ : സി. ജോവിറ്റ തെരേസ്‌ ഡി.എം 


+ 


. അനുദിന വി. കുര്‍ബാന സ്വീകരണത്തിന്‌ അനുവാദം നല്‍കിയ 
മാര്‍പാപ്പാ? 


വി.പത്താം പീയൂസ്‌ മാര്‍പാപ്പ 


പ 


. ഡീക്കന്‍മാര്‍ എന്ന വാക്കിന്റെ അര്‍ത്ഥം? 


സേവനം ചെയ്യുന്നവന്‍ 


യാ 


മലാക്കി എന്ന വാക്കിന്റെ അര്‍ത്ഥം? 


എന്റെ ദൂതന്‍ 


sn 


പുതിയനിയമത്തില്‍ ആദ്യം എഴുതപ്പെട്ട പുസ്തകം? 


1 തെസലോനിക്കര്‍ 


Sl 


. മതബോധനാര്‍ത്ഥിയുടെ സുവിശേഷം' എന്നറിയപ്പെടുന്ന സുവിശേഷം? 


വി. മര്‍ക്കോസ്‌ എഴുതിയ സുവിശേഷം 


൭ 


. കൂദാശകളെ വിശുദ്ധമായ അടയാളങ്ങള്‍ എന്ന്‌ വിശേഷിപ്പിച്ചതാര്‍? 


വി. അഗസിന്‍ 
ററ 


ml 


അമ്മമാരുടെ മദ്ധ്യസ്ഥ ആര്‍? 


വി.മോനിക്ക 


ഠാ 


തിരുവത്താഴം എന്ന ചിത്രം വരച്ചത്‌ ആര്‌? 


ലിയനാര്‍ഡോ ഡാവഞ്ചി 


വിന്‍സെന്റ്‌ ഡി പോള്‍ സൊസൈറ്റി സ്ഥാപിച്ചതാര്‍? 
്രഡറിക്ക്‌ ഓസാനം 
10. മാര്‍തോമാശ്ലീഹാ ഇന്ത്യയില്‍ വന്നത്‌ എന്ന? 


എ.ഡി 52ല്‍ 


(ത വി ബാല 


വിശ്വാസ പരിശീ ലനദിനം 
ആഗസ്റ്റ്‌ ആദ്യ ഞായര്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയില്‍ വിശ്വാസ 


പരിശീലന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാ 
സനത്തിലെ മുഴവന്‍ ഇടവകകളിലും ആഗസ്റ്റ്‌ 7-ാം തീയതി ഞായറാഴ്ച വിശ്വാസ 
പരിശീലന ദിനം സമുചിതമായി ആഘോഷിച്ചു. വി. കുമ്പസാരവും, വി.കുര്‍ബാനയും 
കാഴ്ചസമര്‍പ്പണവും, വിവിധ കലാപരിപാടികളും, വിശ്വാസ പ്രഘോഷണ റാലിയും 
രോഗിസന്ദര്‍ശനവും, ഭവനസന്ദര്‍ശനവും, നടത്തപ്പെട്ടു. വിശ്വാസ പരിശീലന കാര്യങ്ങ 
ളുടെ നടത്തിപ്പിനായുളള സണ്ടേസ്‌കൂള്‍ കവറുകള്‍ ഓരോ ഇടവകയിലും വിതരണം 
ചെയ്തു. 


മതബോധനം - അദ്ധ്യാപക പരീക്ഷ -2 


അദ്ധ്യാപകര്‍ക്കായി സഭാതലത്തില്‍ ക്രമീകരിക്കുന്ന മതബോധനം അദ്ധ്യാപക 
പരീക്ഷയുടെ രണ്ടാമത്തെ പരീക്ഷ 2022 ജൂലൈ 31 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ്‌ 2 മണി മുതല്‍ 
ഓരോ ഇടവകകളിലും വച്ചു നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജര്‍ അതിഭ്രദാസന 
ത്തില്‍ നിന്ന്‌ 974 അദ്ധ്യാപകര്‍ ഈ പരീക്ഷയില്‍ പങ്കെടുത്തു. 4 പരീക്ഷകള്‍ ഉളള ഈ 
മതബോധന അദ്ധ്യാപക കോഴ്‌സില്‍ ഏറ്റവും കൂടുതല്‍ മാര്‍ക്ക്‌ ലഭിക്കുന്ന 3 
അദ്ധ്യാപകര്‍ക്ക്‌ ക്യാഷ്‌ അവാര്‍ഡ്‌ നല്‍കുന്നതും, 4 പരീക്ഷകളും എഴുതി ഈ കോഴ്സ്‌ 
പൂര്‍ത്തിയാക്കുന്ന വര്‍ക്ക്‌ Catechism. Teachers Exam (CTE) Certificate 
നല്‍കുന്നതുമാണ്‌. 


ബൈബിള്‍ കലോത്സവ രചനാമത്സരം 2022 


ബൈബിള്‍ കലോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന രചനാമത്സരങ്ങള്‍ 2022 
ആഗസ്റ്റ്‌ 18 വ്യാഴാഴ്ച 9 ജില്ലകളിലും നടത്തപ്പെട്ടു. രചനാമത്സരത്തില്‍ ഒന്നാം സ്ഥാനം 
കിട്ടുന്ന പേപ്പറുകള്‍, കുട്ടികളുടെ ലിസ്റ്റ്‌ എന്നിവ ആഗസ്റ്റ്‌ 30 ന്‌ മുമ്പ്‌ ക്രേന്ദകാര്യാല 
യത്തില്‍ എത്തിക്കേണ്ടതാണ്‌. ബൈബിള്‍ ക്വിസ്സില്‍ ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടികള്‍ 2022 
ഒക്ടോബര്‍ 24 ന്‌ അഞ്ചലില്‍ വച്ചു നടക്കുന്ന മേജര്‍ അതിരുപത കലാമത്സരത്തില്‍ 
പങ്കെടുക്കണമെന്ന്‌ അറിയിക്കുന്നു. 


ഒന്നാം സെമസ്റ്റര്‍ പരീക്ഷ 
സണ്ടേസ്‌കൂള്‍ ഒന്നാം സെമസ്റ്റര്‍ പരീക്ഷ 2022 ഒക്ടോബര്‍ 2 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ്‌ 


അതാത്‌ ഇടവകകളില്‍ വച്ച്‌ നടത്തുന്നതായിരിക്കും. പരീക്ഷക്കുമുമ്പായി വര്‍ക്കു 
ബുക്കിലെ ചോദ്യങ്ങളുടെ ഉത്തരം ഡയറിയിലെഴുതി അദ്ധ്യാപകരുടെ ഒപ്പ്‌ വാങ്ങിക്കേ 
ണ്ടതാണ്‌. പരീക്ഷക്ക്‌ ഡയറി നിര്‍ബന്ധമായും കുട്ടികള്‍ കൊണ്ടുവരേണ്ടതാണ്‌. 


Dene ബാല ഞ്ഞ 


സണ്‍ഡേ സ്കൂള്‍ ദിനാചരണം 


ക 
St. rare MAI SS 
CATHOLIC CHUR( a’ 


സെന്റ്‌. ജോസഫ്‌സ്‌ മലങ്കര കത്തോലിക്ക 
ദേവാലയം , പുനലൂര്‍ 
വിശ്വാസ പരിശീലന ദിനം 2022 


സണ്‍ഡേ സ്കൂള്‍ ദിനാചരണം 


ഷ്ഷിഠഷ്ചാാണ്മ 


ചയിഠഷിജ്വ ട്ടിമ്മം. 
2022 ങഓാഗറ്റ 
™z s Ceriaute CRE കള 


സണ്‍ഡേ സ്കൂള്‍ ദിനാചരണം 


കത്തോലിക്കാ ദൈവാലയം, സാംനഗര്‍ 


വിശ്വാസ പരിശീലന ദിനം 


ST.BENEDICTMALANAKARA SYRIAN CATHOLIC CHURCH. KARAVALOOR 
രോഗീസന്ദര്‍ശനം 


ടക ne [% യ രി 


ല്‌ tn 


ie Gg 


1 


ബേബ്ധധശഞ്മ്യ 


4 at A [ രോഗീസന്ദര്‍ശനം 


64447, 
ബിം 18, 


സണ്‍ഡേ സ്കൂള്‍ ദിനാചരണം 


. 
വിശ്വാസ പരിശീലന 


പരിപാലന 


(02 


7A 
AA nN abana 


സണ്‍ഡേ സ്‌കൂള്‍ ദിനാചരണം 


Pr 


Lu 


ൽ . പു ം ര റു ി A : 7 WE 
നാളി നി, BE lk യ്യ്‌ s റ ര്യ ന്‌ {fll ॥!; 
രൂ, | ല്ല ച്‌ ടര 1 
11. ച mir |: ഴി AS va 


സണ്‍ഡേ സ്കൂള്‍ ദിനാചരണം 


11 ചാലക്കര സുറയാന। കുത്തോലക്കാ സഭ 


ഞ്‌ ഫോര്‍ന്‌ മലര സിയാന്‍ കത്തോലിക്കാ ദാമം 
& കലിയാ ¢ 


Ca 


ക്‌: 


സണ്‍ഡേ സ്കൂള്‍ ദിനാചരണം 


J 
[0] 


i വിശ്വാസ പി 


വിശ്വാസ പരിശീലനദിനാഘോഷം 
ST. JOHN'S CHURCH, ANCHAMADA 


Sal 
ക്‌ 
| 4 
॥; 
PALA 


ST . MARY QUEEN OF 


ണേ സ്കള്‍ ദിനാചരണം 


ss 
11% , 


ടു 


ടീസ്‌ മലങ്കര കത്തോലിക്കാ പള്ളി, കലയപുരം _ 


സണ്‍ഡേ സ്കൂള്‍ ദിനാചരണം 


വിശ്വാസപരിശീലന ദിനാഘോഷ 
Stjoseph church nad mccl 


] 


55 
-8 [ ച 4 2 
els 


൬, 


